Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


:L 


SIR 


A 


GOVERNN 


കര 


കാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


7th June 2011 

2011 ജൂൺ 7 
17th Jyaishta 1933 
1933 ജ്യേഷ്ഠം17 


വാല്യം 56 


നമ്പർ 


PART III 


Co -operative Department 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ ചുമതല വഹിക്കുന്ന 

ഡെപ്യൂട്ടി രജിസ്ട്രാർ (ഭരണം) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


( 1) 


2011 മേയ് 9. 


നമ്പർ 4008 /06 / എ . ഇ .എൽ. കെ . ഡിസ്. 
സൂചന : - (1) ഈ ആഫീസിലെ 20-6- 2006- ലെ 4008/ 06/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

- (2) സംഘം ലിക്വിഡേറ്ററുടെ 18 - 4-2011- ലെ 110/ 2009 / എം . നമ്പരായുള്ള നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി . 1111 ആയി രജിസ്റ്റർ ചെയ്ത് പഴ യ ങ്ങാടി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആന്റ് ഫർണിച്ചർ 
മാനുഫാക്ചറിംഗ് സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71 (1) ( ബി) പ്രകാരം 
സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മാടായി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 7 - 8- 2006 - ന് ചാർജ്ജടുക്കുകയും 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണനിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 

- മേൽ വസ്തു തകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരം ഉപയോഗിച്ച് നമ്പർ സി . 1111 ആയി രജിസ്റ്റർ ചെയ്ത പഴയങ്ങാടി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആന്റ് ഫർണിച്ചർ 
മാനുഫാക്ചറിംഗ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


7th JUNE 2011 ) 


CO - OPERATIVE DEPARTMENT 


സംഘ ത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹ ക ര ണ നിയമം ചട്ടം 70 അനു ശാ സിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


( 2 ) 


നമ്പർ 2006/ 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2011 മേയ് 6. 


സൂചന : - (1) ഈ ആഫീസിലെ 26 - 3 - 2009 - ലെ 2006/ 09 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

(2 ) സംഘം ലിക്വിഡേറ്ററുടെ 18 - 4 - 2001- ലെ 672 / 2009 / എം . നമ്പരായുള്ള നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി. 1212 ആയി രജിസ്റ്റർ ചെയ്ത പിലാത്തറ വനിത സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ 
കേരള സഹകരണനിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും കണ്ണൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 13 - 5- 2009- ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണനിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 

- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരം ഉപയോഗിച്ച് നമ്പർ സി . 1212 ആയി രജിസ്റ്റർ ചെയ്ത പിലാത്തറ വനിത സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘ ത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹ ക ര ണ നിയമം ചട്ടം 70 അ നു ശാ സിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


( 3 ) 


നമ്പർ 2279/ 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2011 മേയ് 9. 


സൂചന : - ( 1) ഈ ആഫീസിലെ 31- 3 - 2009 - ലെ 2279 / 09 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 20 - 4 - 2011 - ലെ 499 / 2009/ ജി നമ്പരായുള്ള നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി . 846 ആയി രജിസ്റ്റർ ചെയ്ത് തലശ്ശേരി താലൂക്ക് വയർമെൻ തൊഴിലാളി സഹകരണ സംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്ത ര വിടുകയും തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 30 - 5 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണനിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 

-- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരം ഉപയോഗിച്ച് നമ്പർ സി . 846 ആയി രജിസ്റ്റർ ചെയ്ത തലശ്ശേരി താലൂക്ക് വയർമെൻ തൊഴിലാളി സഹകരണ 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സംഘ ത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹ ക ര ണ നിയമം ചട്ടം 70 അ നു ശാ സിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, കണ്ണൂർ. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇൻ- ചാർജ്ജ്. 


